Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL/TV ( N )/ 12 / 2009- 2011 


Me 


ROVERNM 


10 


സ 


- 


MENT OF 
न्याव अवत 


OF KERU 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


20th July 2010 
2010 ജൂലൈ 20 
29th Ashadha 1932 
1932 ആഷാഢം 29 


, 29 


വാല്യം 55 | 


നമ്പർ 


PART III 


Animal Husbandry Department 


ലേലം/ ക്വട്ടേഷൻ നോട്ടീസ് 


ബാക്കി തുകയും വിൽപ്പന നികുതിയും മൃഗസംരക്ഷണവകുപ്പ് 
ഡയറക്ടറുടെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ ഈ ഓഫീസിൽ 
അട യ് ക്കേ ണ്ട തും ആ വ ശ്യ മായ പമാ ണ ങ്ങൾ ഒപ്പിട്ട് 
തന്നതിനുശേഷം മേലാദായം എടുക്കുന്നതിനുള്ള അവകാശം 
നൽകു ന്ന തു മാ ണ് . നില വിലുള്ള എല്ലാ സർക്കാർ 
നിബന്ധനകളും ഈ ലേല / ക്വട്ടേഷനും ബാധകമായിരിക്കും. 
കാരണം കാണിക്കാതെ തന്നെ ക്വട്ടേഷനുകൾ നിരാകരിക്കുന്ന 
തിനോ, ലേലം മാറ്റി വയ്ക്കുന്നതിനോ ഉള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. വിശദവിവരങ്ങൾ 
പ്രവർത്തി സമയങ്ങളിൽ സെൻട്രൽ ഹാച്ചറി ആഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. ലേലദിവസം പൊതുഅവധി 
വന്നാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം ലേലം നടക്കുന്നതാണ്. 


നമ്പർ സി1 - 2531/ 2010. 

2010 ജൂ ലൈ 5. 
ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിസരത്തും ക്വാർട്ടേഴ്സ് 
പരിസരത്തുമുള്ള തെങ്ങ്, മാവ്, പുളി മുതലായ ഫലവൃക്ഷ 
ങ്ങളിൽ നിന്ന് 1- 8 - 2010 മുതൽ 31- 7 - 2011 വരെയുള്ള ഒരു 
വർഷത്തേക്ക് മേലാദായം എടുക്കുന്നതിനുള്ള അവകാശം 
പരസ്യലേലം ചെയ്ത്ക്വട്ടേഷൻ സ്വീകരിച്ച് നൽകുന്നതാണ്. 
ലേല ത്തിൽ പങ്കെ ടു ക്കാൻ താൽപ്പര്യമു ള്ള വർ 500 രൂപ 
നിരതദ്രവ്യം ഓഫീസിലടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ക്വട്ടേഷൻ 
സമർപ്പിക്കുന്നവർ നിരതദ്രവ്യം അടച്ച് മുദ്രവച്ച കവറിൽ 
30 - 7 - 2010 രാവിലെ 11 മണിക്ക് മുമ്പായി സെൻട്രൽ ഹാച്ചറി, 

പാഡഷൻ മാനേജർക്ക് കിട്ടത്തക്കവിധത്തിൽ ക്വട്ടേഷൻ 
സമർപ്പിക്കണം. സമയം കഴിഞ്ഞ് കിട്ടുന്ന ക്വട്ടേ ഷൻ 
സ്വീകരിക്കുന്നതല്ല . ക്വട്ടേഷൻ അയയ്ക്കുന്ന കവറിനു പുറത്ത് 
സെൻട്രൽ ഹാച്ചറി, കോമ്പൗണ്ടിലെ മേലാദായം എടുക്കുന്നതി 
നുള്ള ക്വട്ടേഷൻ എന്നെഴുതിയിരിക്കേണ്ടതാണ്. അന്നേദിവസം 
രാവിലെ 11 .30 - ന് പരസ്യലേലം നടത്തിയശേഷം ക്വട്ടേഷനു 
കളെല്ലാം അവ നൽകിയവരുടേയോ, അവർ രേഖാമൂലം നിയോ 
ഗിക്കുന്ന പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാ 
യിരിക്കും. ഏറ്റവും ഉയർന്ന നിരക്ക് ക്വാട്ടു ചെയ്യുന്ന ലേലം 
വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതും അന്നുതന്നെ ലേലത്തുകയുടെ 1/ 3 ഭാഗം 
തുക ടിയാൻ ആഫീസിൽ അടയ്ക്കുകയും ചെയ്യേണ്ടതാണ്. 


ഫലവൃക്ഷങ്ങളുടെ വിവരം 


- തെങ്ങ് മാവ് പ്ലാവ് പുളി 


ഹാച്ചറി പരിസരം 27 
ക്വാർട്ടേഴ്സ് പരിസരം 36 

- ആകെ 63 


17 


12 


8 


പ്രൊഡക്ഷൻമാനേജറുടെ കാര്യാലയം, 
സെൻട്രൽ ഹാച്ചറി, 

( ഒപ്പ്) 
ചെങ്ങന്നൂർ. 

പാഡക്ഷൻമാനേജർ. 


